Kerala Gazette No. 24 dated 15th June 2010 . 
PART I 


Section iji 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- സി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 21847 ലെഗ്. സി2 / 2009/ നിയമം. 


തിരുവനന്തപുരം, 


2010 ഏപ്രിൽ 7. 
1932 ചൈതം 17 . 


2010 ഏപ്രിൽ 6 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ ഇനി 
പറയുന്ന ഓർ ഡി നൻ സ് പൊതു ജ ന ങ്ങളുടെ അറി വി ലേ ക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


കെ . മധുസൂദനൻ നായർ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2010 - ലെ 13 -ാം നമ്പർ ഓർഡിനൻസ് 


2010 - ലെ കേരള സംസ്ഥാന ഭവനനിർമ്മാണ ബോർഡ് 

( ഭേദഗതി) ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിഒന്നാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


1971- ലെ കേരള സംസ്ഥാന ഭവനനിർമ്മാണ ബോർഡ് 

- ആക്റ്റ് വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 
ഓർഡിനൻസ് 


പീഠിക - 1971 - ലെ കേരള സംസ്ഥാന ഭവ ന നിർമ്മാണ ബോർഡ് ആക്റ്റ് 
ഇനി പറയുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരി 
ക്കുന്നതിനാലും ; 

| 2010 - ലെ കേരള സംസ്ഥാന ഭവ ന നിർ മ്മാ ണ ബോർഡ് ( ഭേ ദ ഗതി) 
ഓർ ഡി നൻ സ് ( 2010 - ലെ 2 ), 2010 ജനു വരി 4 -ാം തീയതി കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 

2010 ഫെബ്രുവരി 24 -ാം തീയതി ആരംഭിച്ച് 2010 മാർച്ച് 31 -ാം തീയതി അവസാനിച്ച 
കേരള സംസ്ഥാന നിയ മ സ ഭയുടെ സമ്മേളനകാലത്ത് പസ്തു ത 
ഓർഡിനൻസിനു പകരം നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള ഒരു 
ബിൽ നിയ മ സ ഭ യിൽ അ വ ത രി പ്പി ക്കു ന്ന തിനും പാസ്സാ ക്കു ന്ന തിനും 
കഴിയാതിരുന്നതിനാലും ; 

ഭാരതത്തിന്റെ ഭരണ ഘടനയുടെ 213 -ാം അനുച്ഛേദം ( 2 ) -ാം ഖണ്ഡം ( എ ) 
ഉപഖണ്ഡ പ്രകാരം പ്രസ്തുത ഓർഡിനൻസ് 2010 ഏപ്രിൽ 7 -ാം തീയതി പ്രാബല്യ 
മില്ലാതായിത്തീരുമെന്നതിനാലും ; 

പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നില നിർത്താ തി രിക്കുന്നപക്ഷം 
വൈഷമ്യങ്ങൾഉണ്ടാകുമെന്നതിനാലും ; 

- കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര 
നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ ഇനി 
പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു - 

1. ചുരുക്കപ്പേരും പ്രാരംഭ വും . - ( 1) ഈ ഓർഡിനൻസിന് 2010 - ലെ കേരള 
സംസ്ഥാന ഭവനനിർമ്മാണ ബോർഡ് ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 


- ( 2) ഇത് 2010 ജനു വരി 5 -ാം തീയതി പ്രാബല്യത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്. 


2. 1971- ലെ 19 -ാം ആക്റ്റ് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. ഈ 
ഓർഡിനൻസ് നില വിലിരിക്കുന്ന കാലത്ത്, 1971 - ലെ കേരള സംസ്ഥാന ഭവ ന 
നിർ മ്മാ ണ ബാർ ഡ് ആക്റ്റിന് ( 1971 - ലെ 19 ) ( ഇ തി നു ശേ ഷം പ ധാ ന 
ആക്ട്എന്നാണ് പരാമർശിക്കപ്പെടുക) 3 -ാം വകുപ്പിൽ വിനിർദ്ദേശിച്ചിരിക്കുന്ന 
ഭേദ ഗതിക്ക് വിധേയമായി പ്രാബല്യമു ണ്ടാ യി രിക്കുന്ന താ ണ്. 


3. 36എ എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. പ്രധാന ആക്റ്റിൽ, 36 -ാം 
വകുപ്പിനുശേഷം ഇനിപ്പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

- “36 എ സംയുക്ത സം രംഭ പദ്ധതി യി ലൂ ടെ യോ പൊതു - സ്വ കാര്യ 
പങ്കാളിത്ത പദ്ധതിയിലൂടെയോ പാർപ്പിട നിർമ്മാണമോ വികസന പദ്ധതികളോ ഏറ്റെ 
ടുക്കുന്നതിന് ബോർഡിനുള്ള അധികാരം. - ബോർഡിന്, സംയുക്ത സംരംഭ പദ്ധതി 
അല്ലെങ്കിൽ പൊതു - സ്വകാര്യ പങ്കാളിത്ത പദ്ധതി മുഖ ന , അത തു സം ഗ തി 

പോ ലെ , ഏതൊരു പാർപ്പിട നിർമ്മാണ പദ്ധതി യോ , വികസന പദ്ധതി യോ , 
അങ്ങ നെ യുളള ഓരോ പദ്ധതിയും സർക്കാരിന്റെ അംഗീകാ ര ത്തോടു കൂ ടി , 
നടപ്പിലാക്കാവുന്നതാണ്. 

-- വിശദീകരണം. ഈ വകുപ്പിന്റെ ആവശ്യത്തിലേക്കായി, “ സംയുക്ത സംരംഭ 
പദ്ധതി അല്ലെങ്കിൽ പൊതു - സ്വകാര്യ പങ്കാളിത്ത പദ്ധതി?” എന്നാൽ വാണിജ്യ 
സമുച്ചയങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ മുതലായവ ഉൾപ്പെടുന്ന ഏതെങ്കിലും പാർപ്പിട 
നിർമ്മാണ പദ്ധതിയോ വികസന പദ്ധതിയോ നടപ്പിലാക്കുന്നതിനുവേണ്ടി സുതാര്യ 
മായതും ഓപ്പൺ പാക്യുർമെന്റ് സമ്പ്രദായം മുഖേന ആർജ്ജിച്ചതുമായ , സ്വകാര്യ 
വ്യക്തി യു മായോ കമ്പ നി യു മായോ ഉള്ള, ബോർഡിന്റെ പങ്കാളിത്തം എന്ന് 
അർത്ഥമാകുന്നു . . 


4. റദ്ദാക്കലും ഒഴിവാക്കലും. - (1) 2010 - ലെ കേരള സംസ്ഥാന ഭവനനിർമ്മാണ 
ബോർഡ് ( ഭേദഗതി) ഓർഡിനൻസ് (2010 - ലെ 2 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

(2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെയും, പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻകീഴിൽ ചെയ്ത ഏതെങ്കിലും കാര്യമോ എടുത്ത 
ഏതെങ്കിലും നടപടിയോ ഈ ഓർഡിനൻസിനാൽ ഭേദഗതി ചെയ്ത പ്രകാരമുള്ള 
പ്രധാന ആക്റ്റിൻകീഴിൽ ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ്. 


ആർ. എസ്. ഗവായ്, 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ) 
എൻ. കേശവൻ നമ്പൂതിരി, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


